GOVERNMENT 


Kerala Gazette No. 22 dated 2nd June 2020. 
PART I 


Section iii 


R - E 


8 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


2020 ജനുവരി 15 

1193 മകരം 1 


നമ്പർ 365 ലെഗ്.എച്ച്.2/ 2020 / നിയമം. 


തിരുവനന്തപുരം, 


1941 പൌഷം 18 . 


2020 ജനുവരി 14 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


അരവിന്ദ് ബാബു , പി . കെ ., 

നിയമ സെക്രട്ടറി. 


G , 16/ 2020/DTP , 


9 


2 


2020 - ലെ 6 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി) 

ഓർഡിനൻസ് 


സം വ ത്സ ര ത്തിൽ കേരള ഗവർണ്ണർ 


ഭാരത റിപ്പ ബ്ലിക്കിന്റെ എഴുപതാം 
വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക - 1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ്( 1969- ലെ 21) ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വരനടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപകാരം നൽകപ്പെട്ട അധി കാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1 . 


ചുരുക്കപ്പേരും പ്രാരംഭവും.- ( 1) ഈ ഓർഡിനൻസിന് 2020 - ലെ കേരള 
സഹകരണ സംഘ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . 


1969- ലെ 21 -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നില വിലിരിക്കുന്ന കാല യളവിൽ, 1969-ലെ കേരള സഹ ക രണ് 
സംഘം ആം ക് റ്റിന് ( 19 69-ലെ 21 ) ( ഇ തി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3- ഉം 4- ഉം വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


10 


3 


3 . 


2 -ാം വകുപ്പിന്റെ ഭേദഗതി. 


പ്രധാന ആക്സിലെ 2 -ാം വകുപ്പിൽ, - 


(i) ( ഐഎ ) ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


33 


“( ഐഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ ഒരു റവന്യു ജില്ലയിൽ 
അധികാരിതയു ള്ള തും , പാഥമിക കാർഷിക വായ്പാ സംഘ ങ്ങളും അർബൻ 
സഹകരണ ബാങ്കുകളും അതിന്റെ അംഗങ്ങളായിട്ടുള്ളതും, നാമമാത്ര അല്ലെങ്കിൽ 
അസോസിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെ ടെയുള്ള അതിലെ അംഗ ങ്ങൾക്ക് വായ് പ 
നൽകുന്നതിലേക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശ്യത്തോടെയുള്ളതും, 
74 എച്ച് വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പ് പ്രകാരമോ ( 1) ( എ ) ഉപവകുപ്പ് പ്രകാരമോ 
രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ആക്റ്റിൻകീഴിൽ 
നില നി ന്നി രു ന്ന തും , 

ഉത്ത ര വു കൾ ഹേതു വായി നില നിൽ പ് 
അവസാനിച്ചതുമായ ഒരു കേന്ദ്രസംഘം എന്നർത്ഥമാകുന്നു : 

എന്നാൽ, ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിൻ 
കീഴിലുള്ള പ്രമേയം പാസ്സാക്കാത്തപക്ഷം, അത് ഈ ഓർഡിനൻസ് 

നിലവിൽ വരുന്ന 
തീയതി മുതൽ മൂന്നു മാസം 

അല്ലെങ്കിൽ 74 എച്ച് വകുപ്പിന്റെ (1) -ാം 
ഉപ വകുപ്പിലെ ( എ ), ( ബി ), ( സി ) ഖണ്ഡ ങ്ങൾ പ്രകാരം രജി സ് ടാർ നടപടി 
പൂർത്തിയാക്കുന്നവരെയോ, ഏതാണോ ആദ്യം, അതുവരെ അപ്രകാരം തുടരുന്നതാണ് . 


അത്തരം 


വരെയാ 


4 . 


74 എച്ച് വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിന്റെ 74എച്ച് വകുപ്പിൽ (1) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതാണ്, അതായത്: 


“( എ ) ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിൻ 
കീഴിൽ പ്രമേയം പാസ്സാക്കാത്തപക്ഷം, പൊതു താൽപ്പര്യാർത്ഥം രജിസ്ട്രാർക്ക് റിസർവ് 
ബാങ്ക് ഓഫ് ഇൻഡ്യ യു മായി കൂടി യാ ലോ ചിച്ചു കൊണ്ട്, അത്തരം ജില്ലാ 
സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ ബാങ്കുമായി ലയിപ്പിച്ചുകൊണ്ട് 
ഉത്തരവാകാവുന്നതാണ്. ഈ ഖണ്ഡത്തിൻ കീഴിലുള്ള ഒരു ഉത്തരവ്, 


(i) ആക്ഷേപങ്ങൾക്കും നിർദ്ദേ ശ ങ്ങ ൾക്കു മായി, നിർദ്ദിഷ് ലയന 
ഉത്തരവിന്റെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട അംഗസംഘത്തിനോ അംഗസംഘങ്ങൾക്കോ 
രജിസ്റ്റർ ചെയ്ത തപാലായി അയച്ചുകൊടുക്കുകയും, സംഘം സ്ഥിതിചെയ്യുന്ന 
ജില്ലയിൽ വ്യാപകമായി പ്രചാരമുള്ള തദ്ദേശ ഭാഷയിലുള്ള രണ്ട് ദിനപത്രങ്ങളിൽ അത് 
പ്രസിദ്ധീകരിക്കുകയും; 


(i ) അപ്രകാരമുള്ള സംഘത്തിൽ നിന്നോ സംഘ ങ്ങ ളിൽ നിന്നോ 
അത്തരം സംഘത്തിന്റെയോ സംഘങ്ങളുടെയോ ഏതെങ്കിലും അംഗത്തിൽ നിന്നോ 
കഡിറ്ററിൽ നിന്നോ ലഭിച്ച ആക്ഷേപങ്ങൾ നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, 
രജിസ്ട്രാർ ഇതിലേക്കായി വിനിർദ്ദേശിക്കാവുന്നതും നിർദ്ദിഷ്ട ലയന ഉത്തരവ് പോസ്റ്റ് 
ചെയ്തിരിക്കുന്ന തീയതിക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറയാത്തതുമായ അപ്രകാരമുള്ള 
കാലവധിക്കുള്ളിൽ പരിഗണിക്കുകയും, 


ചെയ്തിട്ടില്ലായെങ്കിൽ, പാസാക്കാൻ പാടില്ലാത്തതാകുന്നു ; 


11 


( ബി ) (ii ) -ാം ഉഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും 
രജിസ്ട്രാർ പരിഗണിച്ചശേഷം നിർദ്ദിഷ്ട ഉത്തരവിൽ അദ്ദേഹത്തിന് ഉചിതമെന്ന് 
കരുതുന്ന അപകാരമുള്ള മാറ്റങ്ങൾ വരുത്താവു ന്നതും, കൂടാതെ ഉത്ത രാവിൽ, 
അത് നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമെന്ന് രജിസ്ട്രാർ കരുതുന്ന, അത്തരം 
ആനുഷംഗികമായതും പരിണിതഫലമായതും അനുബന്ധമായതുമായ വ്യവസ്ഥകൾ 
അടങ്ങിയിരിക്കേണ്ടതുമാണ്; 


( സി ) ഉപ ഖണ്ഡം ( ബി ) -ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട ഉത്ത ര വി നെ തിരെ 
ആക്ഷേപമമുള്ള ഒരു അംഗത്തിനോ കഡിറ്റർക്കോ, ഏതു സംഘത്തിലാണോ 
അയാളുടെ ഓഹരിയോ, നിക്ഷേപമോ, കുടിശ്ശികയായ വായ്പയോ നിലനിൽക്കുന്നത് ആ 
സംഘത്തിൽ, അപ്രകാരമുള്ള ഉത്തരവ് മുതൽ മുപ്പത് ദിവസ കാലാവധിക്കുള്ളിൽ 
ആപേക്ഷ നൽകിക്കൊണ്ട്, അയാളുടെ ഓഹരിയ നിക്ഷേപവും| ഓഹരിയോ 
നിക്ഷേപമോ, അതതു സംഗതിപോലെ, പിൻവലിക്കുകയോ അടച്ച് തീർക്കുകയോ 
ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്; 


( ഡി ) ല യ ന ത്താ ടെ . ഈ അദ്ധ്യാ യ ത്തിലെ പസ ക്ത മായ മറ്റെല്ലാ 
വ്യവസ്ഥകളും, അനുയോജ്യമായ മാറ്റങ്ങളോടെ, ഖണ്ഡം ( എ ) ക്ക് കീഴിൽ ലയിപ്പിക്കപ്പെട്ട 
സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കുന്നതാണ്. . 


ആരിഫ് മുഹമ്മദ് ഖാൻ, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. സന്ധ്യ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


12 


